. 
सत्यमेव जयते 


Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
- Reg. No. KL / TV ( N )/ 634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

| 2016 


GOVERND 


- 
കേര 


രള സർക 
"NMENT OF 


ർക്കാർ 


ലി 


F KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 5 


നമ്പർ 


2016 ഒക്ടോബർ 25 
| 25th October 2016 

1192 തുലാം 9 

9th Thulam 1192 
1938 കാർത്തികം 3 
3rd Karthika 1938 


Vol. V 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Medical Education Department 


ദർഘാസ് പരസ്യം 


ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 7 - 11 -2016 , 3 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 8 - 11 - 2016 , 
2 മണി. 


നമ്പർ എ4-11896 / 2016/ എം . സി . സി. 


2016 സെപ്റ്റംബർ 27 . 


- കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്ക് 
ക്വാർട്ടേഴ്സുകളും വിദ്യാർത്ഥികൾക്ക് പാരാമെഡിക്കൽ 
ഹോസ്റ്റലും പണി യു ന്ന സ്ഥലത്ത് മര ങ്ങ ൾ മുറിച്ചു 
മാറ്റുന്നതിനു വേണ്ടി മുദ്രവച്ച ദർഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


അടങ്കൽ തുക - 5, 00 , 000 
നിരതദ്രവ്യം - ടെണ്ടർ തുകയുടെ ഒരു ശതമാനം. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - 1, 070. 
ഡ്യൂപ്ലിക്കേറ്റ് - 535. 

തപാൽ വഴി - 1,110. 
ദർഘാസ് ഫോറങ്ങൾ തപാൽ വഴി വിൽപന തീരുന്ന 
തീയതി- - 1-11 - 2016. 

ദർഘാസ് ഫോറങ്ങൾ നേരിട്ട് ലഭിക്കുന്ന തീയതി -- 


ദർഘാ സു കൾ എ4/ 11896 / 2016 / എം . സി . സി . എന്ന 
മേലെഴുത്തോടുകൂടി നേരിട്ട് നൽകുകയോ പ്രിൻസിപ്പാൾ, 
ഗവ . മെഡിക്കൽ കോളേജ്, കോഴിക്കോട് - 8 എന്ന വിലാസത്തിൽ 
അയയ്ക്കുകയോചെയ്യേണ്ടതാകു ന്നു . വൈകി ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ മുകളിൽ 
സൂചിപ്പിച്ചിരിക്കുന്ന ദിവസം 2 മണിക്ക് ദർഘാസുകാരന്റെയോ, 
അംഗീകൃത ഏജന്റിന്റെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കപ്പെടും. 
ദർഘാസ് ഫോറത്തിന്റെ വിലയായി മണി ഓർഡർ ഒഴികെ 
മറ്റൊന്നും സ്വീകരിക്കുന്നതല്ല. 

- 200 വിലയുള്ള കേരള മുദ്രപത ത്തിൽ നിശ്ചിത 
മാതൃ ക യിലുള്ള സമ്മത പത്രം വാഗ്ദത്ത തുകയുടെ 1 % 
നിരതദ്രവ്യത്തോടുകൂടി ദർഘാസിന്റെ കൂടെ സമർപ്പിക്കേണ്ടതാണ്. 
കൂടു തൽ വിവ ര ങ്ങ ൾ കേളേജ് ആഫീസിൽ നിന്നും 
പ്രവർത്തിസമയങ്ങളിൽ ലഭ്യമാണ്. 


ഗവ . മെഡിക്കൽ കോളേജ് ആഫീസ്, 
കോഴിക്കോട്. 


- ( ഒപ്പ്) 
പ്രിൻസിപ്പാളിനുവേണ്ടി. 


6 - 11 - 2016 


